Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


© 
കേരള സർക്കാർ 
Government of Kerala 

2021 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


CAD 


GOVERNMENT 
OF KERALA 


സം 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 സെപ്റ്റംബർ 7 
7th September 2021 

1197 ചിങ്ങം 22 
22nd Chingam 1197 


നമ്പർ 


35 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ഭാദം 16 
16th Bhadra 1943 


PART III 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


7018 


KERALA GAZETTE 


[ PART III 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരളാ ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും അവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


Objections if any against the issuance of the legal 
heirship certificate to the above said persons has to file 
in person before the undersigned within 30 days from the 
date of publication of this notice in the Kerala Gazette . 
Belated applications and those sent by post will not be 
considered . . 


Taluk Office , , 
Nedumangad . 


( Ed . ) 
Tahsildar . 


( 18 ) 


നമ്പർ ബി6-8389 / 2021 , 


2021 ആഗസ്റ്റ് 5 . 


Chirayinkeezhu Taluk 


വ ര വ 


പരസ്യം 


( 1 ) 


നെടുമങ്ങാട് താലൂക്കിൽ ആനാട് വില്ലേജിൽ താമസിച്ച് 

അന്ത രിച്ചു പോയ രമ കു മാ രി , പി . എന്നിവരുടെ 
അനന്തരാവകാശികൾക്ക് വസ്ത സംബന്ധമായ ആവശ്യ 
ങ്ങൾക്കും അഞ്ചു ല ക്ഷ ത്തിന് മുക ളി ലുള്ള സാമ്പ ത്തിക 
ഇടപാടുകൾ ഒഴികെയുള്ള മറ്റെല്ലാവിധ ആവശ്യങ്ങൾക്കുമായി 
അവകാശ സർട്ടിഫിക്കറ്റിനായി ചുള്ളിമാനൂർ , പി , ഒ . , ഗംഗ , 
പൂങ്കാവനത്തിൽ ജയകുമാർ , ജി . ബോധിപ്പിച്ച അപേക്ഷ 
ആനാട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൾ 24 -8 - 2 016 -ൽ മ ര ണ പ്പെ ട്ട തായും പരേത്യു ടെ 
അ ന ന്തരാവകാശികളായി താഴെ പറ യു ന്ന വർ മാത്ര മേ 
യുള്ളൂവെന്നും അറിവായിരിക്കുന്നു . 


നമ്പർ ബി4-10955 2021 . 

2021 ആഗസ്റ്റ് 16 . 
ചിറ യിൻകീഴ് താലൂക്കിൽ കര വാരം വില്ലേ ജിൽ 
കാവു വിള വീട്ടിൽ സന്തോഷ് , എസ് . 26-2-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജരാ ക്കു ന്ന തിനു വേണ്ടി ടിയാ ന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
മാതാവ് മഹേശ്വരി അമ്മ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ 
കരവാരം വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ സന്തോഷ് , എസ് . 26-2-2021 -ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശി ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ജയകുമാർ , ജി . 


ഭർത്താവ് 


63 


2 


നയന ജയൻ 


മകൾ 


30 


പേര് 


പരേതനുമായുള്ള വയസ് 


ബസം 


മഹേശ്വരി അമ്മ 


മാതാവ് 


65 


അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവ ൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു . 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതൻ 

അവിവാഹിതനാണ് . ) 


( 19 ) 


ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അവ കാശ 
സാക്ഷ്യ പതം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് ഗസ 
റ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 


No. B6-9843 / 2021 . 


16th August 202 1 . 


നമ്പർ ബി4-10459 2021 . 


2021 ആഗസ്റ്റ് 5 . 


Notice is hereby issued to all whom it may be 
concern that Shailaja , S.S. Bhavan , Kalayapuram P. O. , 
Peringammala Village , Nedumangadu Taluk , 
Thiruvananthapuram District in Kerala State has applied 
for a legal heirship certificate in respect of Late 
P. Sadhanandan who expired on 18-7-2021 . Enquiry 
conducted through the Village Officer , Peringammala 
reveals that the legal heirs of the deceased are as follows . 


SCHEDULE 


ചിറ യിൻകീഴ് താലൂക്കിൽ പുളി മാത്ത് വില്ലേ ജിൽ 
പാറമുകൾ പുത്തൻ വീട്ടിൽ രവീന്ദ്രൻ , ജി . 4-7-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങൾക്ക് ഹാജരാ ക്കു ന്ന തിനുവേണ്ടി ടിയാ ന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ സുശീല , ജി . സമർപ്പിച്ച് 

അപേക്ഷ യിൻ മേൽ 
പുളിമാത്ത് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നട ത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ രവീന്ദ്രൻ , ജി . 4-7-2021 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


SI . 
No. 


Name of the 
legal heirs 


Relationship with 
the deceased 

Age 


1 


Wife 


52 


Shailaja 
Anandhu , S. 


2 


Son 


24 


90 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7019 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നട ത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ നസീർ , എം . 13-6-2021 -ാം തീയതി മരണപ്പെട്ടു 
വെന്നും പരേതന് താഴെപ്പറയുന്ന അവകാശികൾ ഉണ്ടെന്നും 
അറിവായിരിക്കുന്നു . 


1 


ഭാര്യ 


47 


2 


സുശീല , ജി . 
ഉമാരോഹിണി , എസ് . ആർ . 
നന്ദകിഷോർ , ആർ . എസ് . 


മകൾ 


22 


പേര് 


3 


മകൻ 


20 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


1 


ഭാര്യ 


28 


ഷഹ് , എസ് . 
മുഹമ്മദ് സിനാൻ , എൻ . 


2 


മകൻ 


6 


3 


സൽമ ന 


മകൾ 


3 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപ്രതം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 5 ) 


നമ്പർ ബി4-10872 2021 . 


2021 ആഗസ്റ്റ് 13 . 


നമ്പർ ബി4-108142021 . 

2021 ആഗസ്റ്റ് 11 . 
ചിറ യിൻകീഴ് താലൂ ക്കിൽ 

ശാർക്കര വില്ലേ ജിൽ 
കൊല്ലൻവിളാകം വീട്ടിൽ കെ . ദിവാകരൻ , 5-2-2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജരാക്കു ന്ന തിനു വേണ്ടി ടിയാ ന 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ശിവ കു മാ രി , ഡി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ശാർക്കര - ചിറയിൻകീഴ് വില്ലേജാഫീസർമാർ മുഖാന്തിരം അവ 
കാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കെ . ദിവാകരൻ , 5-2-2021 -ാം 
തീയതി മ ര ണ പ്പെ ട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


പേര് 


ചിറ യിൻകീഴ് താലൂക്കിൽ ആറ്റിങ്ങൽ വില്ലേ ജിൽ 
കല്ലുവെട്ടാൻകുഴി വീട്ടിൽ കൃ ഷ് ണൻകുട്ടി ചെട്ടി യാർ , 
സുശീല , പി . എന്നിവർ 1-4-2015 , 31-10-2014 -ാം തീയതികളിൽ 
മരണപ്പെട്ടുവെന്നും പരേതരുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി ടിയാളുകളുടെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതരുടെ 
മകൻ സോമ രാജൻ , കെ . സമർപ്പിച്ച് അപേക്ഷ യിൻ മേൽ 
ആറ്റിങ്ങൽ അവനവഞ്ചേരി വില്ലേജാഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ കൃഷ്ണൻകുട്ടി ചെട്ടിയാർ , 
സുശീല പി . എന്നിവർ 1-4-2015 , 31-10-2014 -ാം തീയതികളിൽ 
മരണപ്പെട്ടുവെന്നും പരേതർക്ക് താഴെപ്പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


1 


ഭാര്യ 


73 


2 


മകൾ 


51 


ശിവകുമാരി , ഡി . 
മിനി , എസ് . 
മീന , എസ് . 
വിനോദ് , ഡി . 


3 


46 


33 


4 


മകൻ 


43 


പേര് 


കമ 
നമ്പർ 


പരേതരുമായുള്ള വയസ് 


ബന്ധം 


1 


സോമരാജൻ , കെ . 


മകൻ 


58 


2 


മണികണ്ഠൻ 


56 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയ പരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 4 ) 


3 


മധു , കെ . 


53 


?? 


4 


മകൾ 


50 


01 


ലതാകുമാരി 
തിലകം , എസ് . 
കുമാർ , കെ . 


48 


6 


മകൻ 


43 


നമ്പർ ബി4-11020 / 2021 . 

2021 ആഗസ്റ്റ് 18 . 
തിരു വ ന ന്ത പുരം താലൂക്കിൽ മേൽ തോന്ന യ് ക്ക ൽ 
വില്ലേജിൽ കാട്ടിൽ പുത്തൻ വീട്ടിൽ നസീർ , എം . 13-6-2021 -ാം 
തീയ തി മ ര ണ പ്പെ ട്ടു വെന്നും 

പര ത തന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ഷഹ്ന , എസ് . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അഴൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 


( പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 6 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz , No. 35 / 2021 / DTP ( CLR ) . 


91 


7020 


KERALA GAZETTE 


[ PART III 


( 6 ) 


നമ്പർ ബി4-10910 2021 . 


2021 ആഗസ്റ്റ് 16 . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 4 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 8 ) 


ചിറ യിൻകീഴ് താലൂക്കിൽ ആറ്റിങ്ങൽ വില്ലേ ജിൽ 
( പഭാലയം വീട്ടിൽ ജി . സോമൻ , 13 -5 -2021 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജരാ ക്കു ന്ന തിനു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ 

എസ് . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ആറ്റിങ്ങൽ - അ വ ന വ ഞ്ചേരി വില്ലേജാഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വരുത്തിയ റിക്കാർഡുകളും 
മര ണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ജി . സോമൻ , 
13 -5-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെ 
പ്പറയുന്ന അവകാശി ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


പഭ് , 


നമ്പർ ബി4-10165 2021 . 


2021 ആഗസ്റ്റ് 16 . 


6 ) 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ചിറ യിൻകീഴ് താലൂ ക്കിൽ ക ര വാരം വില്ലേ ജിൽ 
വിളയിൽ വീട്ടിൽ ശ്രീവൽസൻ 19-3-2021 -ാം തീയതി മരണ 

പ്പെട്ടു വെന്നും പരേ തന്റെ പേരിലുള്ള നിയ മാ നു സത 
ആവ ശ്യ ങ്ങ ൾക്ക് ഹാജരാക്കു ന്ന തിനുവേണ്ടി ടിയാ ന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ വാസിനി , വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ കരവാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ 

റിക്കാർ ഡുകളും മര ണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ശ്രീവൽസൻ 19-3-2021 -ാം തീയതി 
പ്പെട്ടു വെന്നും പരേതന് താഴെ പറയുന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


പഭ , എസ് . 


ഭാര്യ 


58 


മരണ 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന് 

സന്താനങ്ങളില്ല . 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷി പേരിൽ അ വ കാശ 
സാക്ഷ്യ പതം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 7 ) 


1 


വാസിനി , വി . 


ഭാര്യ 


60 


2 


നിൽസ , വി . എസ് . 


മകൾ 


30 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


നമ്പർ ബി4-11012 / 2021 . 


2021 ആഗസ്റ്റ് 16 . 


ചിറ യിൻകീഴ് താലൂക്കിൽ ഇട യ് ക്കോട് വില്ലേ ജിൽ 
ജനാർ ദ്ദ ന ഭ വൻ വീട്ടിൽ രാജ ഗോ പാ ലൻ ആചാരി , കെ . 
7-7-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ജയകുമാരി , കെ . സമർപ്പിച്ച അപേക്ഷയിൻ 
മേൽ ഇട യക്കോട് വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ 
വിചാ രണ നട ത്തി വരുത്തിയ റിക്കാർഡുകളും മര ണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ രാജഗോപാലൻ ആചാരി , കെ . 
7-7-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന് താഴെപ്പറയുന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


ആകയാൽ മേൽപ്പറഞ്ഞ 1 ഉം 2 ഉം കക്ഷികൾ പേരിൽ 
അവ കാശ സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേ രള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയ പരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 9 ) 


നമ്പർ ബി4-10764 { 2021 . 


2021 ആഗസ്റ്റ് 11 , 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ചിറ യിൻകീഴ് താലൂ ക്കിൽ ശാർക്ക ര 

വില്ലേ ജിൽ 
ദീപാ നി വാസ് വീട്ടിൽ കെ . ഗോപാല കൃ ഷ്ണൻ നായർ 
9-7-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ റ്റി . ചന്ദ കു മാരി അമ്മ സമർപ്പിച്ച് 
അപേക്ഷയിൻമേൽ ശാർക്കര - ചിറയിൻകീഴ് വില്ലേജാഫീസർ 
മുഖാന്തിരം അ വ കാശ വിചാരണ നടത്തി വരുത്തിയ 
റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
കെ . ഗോപാലകൃഷ്ണൻ നായർ 9-7-2020 -ാം തീയതി മരണ 
പ്പെ ട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


1 


ഭാര്യ 


60 


2 


ജയകുമാരി , കെ . 
അരുൺ , ആർ . 
അനൂപ് , ആർ . 


മകൻ 


42 


3 


39 


3 


4 


ചിത്ര 


മകൾ 


36 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 


92 


7th SEPT . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


7021 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


വരുത്തിയ റിക്കാർഡുകളും മ ര ണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ എസ് , അബ്ദുൽ റഷീദ് 18 -7 -2016 -ാം 
തീയതി മര ണ പ്പെട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന 
അവകാശികൾ ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


1 


ഭാര്യ 


70 


2 


റ്റി . ചന്ദകുമാരി അമ്മ 
ദീപാ , സി . ജി . 
പ്രദീപ് , സി . ജി . 


മകൾ 


48 


പേര് 


3 


മകൻ 


പരേതനുമായുള്ള വയസ് 


കമ 
നമ്പർ 


43 


ബന്ധം 


1 


മാജിദാബീവി 


ഭാര്യ 


53 


2 


മകൾ 


19 


ഫാത്തിമാബീവി , എ . 
ഷാമിലാബീവി , എ . 


3 


17 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപ്രതം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 10 ) 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ) 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ചിറയിൻകീഴ് . 

തഹശീൽദാർ . 


നമ്പർ ബി4-6594 / 2021 . 

2021 ആഗസ്റ്റ് 11 . 
ചിറ യിൻകീഴ് താലൂക്കിൽ വെള്ള ലൂർ വില്ലേ ജിൽ 
പണിക്കൻ വിളാകത്തുവീട്ടിൽ പാർത്ഥസാരഥി 28-2-2020 -ാം 
തീയതി മര ണ പ്പെട്ടു വെന്നും പര തന്റെ പരി ലു ള്ള 
നിയമാനുസൃത ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനുവേണ്ടി 
ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ നയ ന , പി . സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
വെള്ളല്ലൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നട ത്തി വരുത്തിയ റിക്കാർഡുകളും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ പാർത്ഥസാരഥി 28-2-2020 -ാം തീയതി മരണ 

പ്പെട്ടു വെന്നും പരേ തന് താഴെപ്പറ യു ന്ന അവകാശികൾ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു . 


Varkala Taluk 


പരസ്യം 


( 1 ) 


നമ്പർ ബി2-7285 2021 . 


2021 ആഗസ്റ്റ് 5 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


സ്വയംപ്രഭ 


മാതാവ് 


80 


2 


നയന , പി . 


ഭാര്യ 


38 


3 


ദേവാംശ് , പി . 


മകൻ 


14 


വർക്കല താലൂക്കിൽ ചെമ്മരുതി വില്ലേജിൽ പനയറ പി.ഒ. , 
തച്ചോട് , ശ്രുതി നി വാസ് സുനിത , ബി . എസ് . എന്ന വർ 
29 -3-2021 -ാം തീയതി മര ണ പ്പെട്ടു വെന്നും , പരേ തയുടെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ക്ലെയിന് 
ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി നൽകണമെന്ന് 
കാണിച്ച് പരേതയുടെ ഭർത്താവ് ചെമ്മരുതി വില്ലേജിൽ 
പനയറ പി . ഒ . , തച്ചോട് , ശ്രുതി നിവാസ് ഷാജി . ബി . എസ് . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ചെമ്മരുതി വില്ലേജാഫീസർ 
അവകാശ മൊഴി രേഖപ്പെടുത്തിയും അന്വേഷണം നടത്തിയും 
ഹാജരാക്കിയ രേഖകളും മണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിലും 
സുനിത , ബി . എസ് . 29-3-2021 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
പരേ തയ്ക്ക് 

പറയുന്ന അവകാ ശി ഉണ്ടന്ന് 
അറിവായിരിക്കുന്നു . 


താഴ 


( പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 
ആകയാൽ മേൽപ്പറഞ്ഞ 1 മുതൽ 3 വരെ കക്ഷികൾ 
പേരിൽ അവകാശ സാക്ഷ്യപത്രം നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ് . 
സമയപരിധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവുമുള്ള പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 

( 11 ) 


പേര് 


പരേതയുമായുള്ള വയസ് 


ബസം 


ഷാജി , ബി . എസ് . 


ഭർത്താവ് 


54 


നമ്പർ ബി4-10-164,2021 . 


2021 ആഗസ്റ്റ് 11 . 


ചിറ യിൻ കീഴ് 

താലൂ ക്കിൽ ക ര വാരം വില്ലേ ജിൽ 
കടയിൽ വീട്ടിൽ എസ് . അബ്ദുൽ റഷീദ് 18-7-2016 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജരാക്കു ന്ന തിനു വേണ്ടി ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ മാജിദാബീവി സമർപ്പിച്ച അപേക്ഷയിൻമേൽ കരവാരം 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നട ത്തി 


പരേതയുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് പരേതയുടെ 
പിതാവ് ജീവിച്ചിരിപ്പില്ല . ആകയാൽ മേൽപ്പറഞ്ഞ കക്ഷിയെ 
അ ന ന്ത രാവ കാ ശി യാക്കി സാക്ഷ്യപത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ടോ , തപാൽ 
മുഖേനയോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് , 30 ദിവസ 
കാലാവധി കഴിഞ്ഞു ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല 
എന്ന വിവരവും അറിയിക്കുന്നു . 


Salim A 


Digitally signed by Salim A 
Date : 2021.09.30 16:33:26 
+ 05'30 ' 


93 


